Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 

Reg. No. KL/ TV( N )/634/2015-17 


- കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


: 


1 


GOVERN 


വ 


കര 


- 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 ജൂ ലൈ 4 

4th July 2017 
1192 മിഥുനം 20 
20th Mithunam 1192 


നമ്പർ ) 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 ആഷാഢം 13 
13th Ashadha 1939 


PART I 
Notifications and Orders issued by the Government 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


നമ്പർ 25138/ എച്ച്3 /2016 / നിയമം. 


വിജ്ഞാപനം 


തിരുവനന്തപുരം, 2017 മേയ് 29. 


(1) 


നമ്പർ 17507 / എച്ച്3 / 2016 / നിയമം. 


1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 


തിരുവനന്തപുരം, 2017 മേയ് 29. 


ആക്റ്റ് ) 3 - 5 - 2 വകു പ്പു കളും 1956 - ലെ നോട്ടറീസ് 


ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 


പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 


സർക്കാർ, ശ്രീ . പി . ജോർജ്ജ് ജോൺ, അഡ്വക്കേറ്റ്, 


പരപ്പള്ളിചിറ , ലീല വിലാസ്, പുതുപ്പള്ളി പി . ഒ ., കോട്ടയം 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . ജോർജ്ജ് എം . ജേക്കബ്, അഡ്വക്കേറ്റ്, 
മുരിങ്ങ ശ്ശേ രിൽ, കാനാമൂട്ടിൽ ഹൗസ്, കുമ്പനാട് പി . ഒ., 
പത്തനംതിട്ട ജില്ല -689 547 എന്നയാളെ പത്തനംതിട്ട റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട കോഴഞ്ചേരി, തിരുവല്ല , മലപ്പള്ളി എന്നീ 
താലൂക്ക് പ്രദേശത്തേക്ക് 3 - 6 -2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാല യ ള വി ലേക്ക് നോട്ടറിയായി ( ര ജി സ്റ്റർ 
നമ്പർ 35 /97/PTA ) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


ജില്ല - 686 011 എന്നയാളെ കോട്ടയം, എറണാകുളം എന്നീ 


റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 26 - 6- 2017 -ാം തീയതി 


മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി 


( രജിസ്റ്റർ നമ്പർ 35 / 97 /KTM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


Gaz . No. 27 / 2017/DTP (Part I) . 


96 


KERALA GAZETTE 


[PART I 


കൃഷ്ണ ഭവൻ, ടി . സി . 43 / 1114 ( ന്യൂ ടി സി 83 / 949 ), ഇടമഠം 

ലെയിൻ , പുന്നപുറം, പേട്ട പി . ഒ ., തിരു വ ന ന്തപുരം- 24 
എന്നയാളെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ പ്രദേശത്തേക്ക് 
13 - 6 - 2017 - ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 82/ 97 /TVPM) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നമ്പർ 25582 /എച്ച്3 /2016 / നിയമം. 

തിരുവനന്തപുരം, 2017 മേയ് 29. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 19 56 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . കെ . രവി, അഡ്വക്കേറ്റ്, ഇന്ദിര സദൻ, 
ഈശ്വരമംഗലം പി. ഒ., പൊന്നാനി, മലപ്പുറം ജില്ല - 679 573 
എന്നയാളെ മലപ്പുറം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട പൊന്നാനി 
താലൂക്ക് പദേ ശ ത്തേക്ക് 19 - 6 - 2017 -ം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 5 / 99/ MPM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


നമ്പർ 26473/ എച്ച്3 /2016 / നിയമം. 

തിരുവനന്തപുരം, 2017 മേയ് 29. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3 - 5 -ം വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . പി . ജയശങ്കർ, അഡ്വക്കേറ്റ്, ബദരി, ആലപ്പാട്ട് 
റോഡ്, രവിപുരം, എറണാകുളം, കൊച്ചി- 682 016 എന്നയാളെ 
എറണാകുളം റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട കൊച്ചി സിറ്റി 
പ്രദേശത്തേക്ക് 24 - 6 - 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു 
വർഷ കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 46/ 97 / 
EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


നമ്പർ 26275/ എച്ച്3 / 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 മേയ് 29. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 - 0 വകു പ്പു കളും 195 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശീമതി എസ്. രാജ ല ക്ഷ് മി , അഡ്വ ക്കേ റ്റ് , 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി. ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


